Regn . No . KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No . KL /TV ( N )/ 634/ 2015 - 17 


കേGOVERN 


രള സർക്കി 
VMENT OF 


ർക്കാർ 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഫെബ്രുവരി 3 
3rd February 2015 

1190 മകരം 20 
20th Makaram 1190 


നമ്പർ 1 


Vol. IV ) 


No. ) 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 14 
14th Magha 1936 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


(1 ) 


നമ്പർ ജി . എം .- 48 / 2014 . 

2015 ജനുവരി 7. 
ഭൂ ജ ല വ കുപ്പ്, മല പ്പുറം ജില്ലാ ആ ഫീ സറുടെ 
കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ 
നട പ്പി ലാ ക്കു ന്ന തി നു വേണ്ടിമുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും ജി . എം . റ്റി . / 60 / 2014 - 15 - മലപ്പുറം ജി ല്ല യി ചെല 
കീഴാറ്റൂർ ഗ്രാമ പഞ്ചായത്തിലെ ( 1) വാര്യത്ത് കോളനി, 
(2 ) കീഴാറ്റൂർ അംഗൻവാടി, ( 3 ) കണ്ണ്യാല , ( 4 ) പരമ്പൂർ, 
(5) പുളിയക്കുത്ത് കോളനി, (6) കുഴിച്ചിട്ട കല്ല്, (7) പൂക്കോട്ടിൽ 
എസ്. സി . കോളനി, ( 8 ) അരീ ച്ചോല , ( 9 ) ഒറു വമ്പുറം 
ബം ഗ്ലാം കു ന്ന് ചെറി യ മുണ്ടം ഗ്രാമപഞ്ചാ യ ത്തിലെ, 
( 10 ) നരിയറക്കുന്ന്, ( 11 ) ചെനപ്പുറം ലക്ഷം വീട് കോളനി 
എന്നീ സ്ഥലങ്ങളിൽ നിലവിലുള്ള 110 എം . എം . കുഴൽ 
കിണറുകളിൽ ഇന്ത്യ മാർക്ക് 11 ഹാൻഡ് പമ്പ് വിതരണം 
ചെയ്ത് സ്ഥാപിച്ച് ഫ്ളാറ്റ് ഫോറം നിർമ്മിക്കുന്ന പ്രവൃത്തി 
2 , 84, 075. 

നിരതദ്രവ്യം - 7,200 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 


- പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 6- 2 -2015 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ ദർഘാസ് 
ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 6- 2 -2015 - ന് 
ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന കരാറുകാരുടെയോ 
അവരുടെ ഏജന്റു മാ രുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

-- കേരള സർക്കാരിന്റെ 150 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- നിര ത ദ വ്യ മായി ദർഘാ സിൽ പറ യു ന്ന അടങ്കൽ 
തുകയുടെ രണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ റദുചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


KERALA GAZETTE 


[PART III 


ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 

തുകയും ജി . എം . റ്റി ./ 63 / 2014 - 15 - മലപ്പുറം ജില്ല യി ല 
നമ്പർ ജി . എം / 304( 13 )/ 2014 . 

2015 ജനുവരി 8. 

കണ്ണ്മം ഗലം ഗ്രാമ പഞ്ചായത്തിലെ ( 1 ) നെല്ലിക്കാ പറമ്പ , 
ഭൂജ ല വ കുപ്പ്, മല പ്പുറം ജില്ലാ ഓഫീസറുടെ ( 2 ) ആറളപള്ളിയാളിൽ, ( 3 ) ഇ . കെ . പടി ( 4 ) എ . ആർ. 
കാര്യാല യ ത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ നഗർ, ( 5 ) തെക്കേ പറമ്പ , ( 6 ) നിലാ പറമ്പ് വേങ്ങര ഗ്രാമ 
നട പ്പി ലാ ക്കു ന്ന തി നു വേണ്ടി മുദ്രവച്ച ദർഘാ സു കൾ പ ഞ്ചാ യ ത്തിലെ (7 ) മാട്ടിൽ മദ്രസ ഒതു ക്കു ങ്ങൽ ഗ്രാമ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പഞ്ചായത്തിലെ (8 ) നാല്പറടിയിൽ, ( 9) ചുള്ളിയൻ പറമ്പ 

എസ്. സി . കോള നി , ( 10 ) ചങ്ങമ്പള്ളി പറ പൂർ ഗ്രാമ 
ഫയൽ നമ്പരും 

പഞ്ചായത്തിലെ , ( 11) കിഴക്കേകുണ്ട്, ( 12) മുണ്ടിയൻചോല 
ക്രമ ദർഘാസ് നമ്പരും നിരതദ്രവ്യം 

ആലപ്പുള്ളി, (13 ) കൊട്ടിപ്പാടം തിരൂർ മുനിസിപ്പാലിറ്റിയിലെ, 
നമ്പർ ജോലിയുടെ വിവരവും 

( 14 ) മുത്തൂർ അംഗൻവാടി കുറുവ ഗ്രാമപഞ്ചായത്തിലെ , 
അടങ്കൽ തുകയും 

( 15 ) പുത്തൻകാട്ട് കോളനി എന്നീ സ്ഥലങ്ങളിൽ നിലവിലുള്ള 
ജി. എം./304(13 )/ 14 - ജി. എം. റ്റി./61/ 2014 - 15 - മലപ്പുറം 

110 എം . എം . കുഴൽ കിണറുകളിൽ ഭൂജലവകുപ്പ് നൽകുന്ന 
ജില്ലയിലെ പുലാമന്തോൾ, തെന്നല, കുറുവ, 

ഇന്ത്യ മാർക്ക് II ഹാന്റ് പമ്പ് സ്ഥാപിച്ച് പ്ലാറ്റ് ഫോറം 
കുഴിമണ്ണ , അരീക്കോട് എന്നീ ഗ്രാമപഞ്ചായത്തു 

നിർമ്മിക്കുന്ന പ്രവൃത്തി - 1,27, 500. 
കളിലെ 46 കുഴൽ കിണറുകളിൽ നിലവിലുള്ള 

നിരതദ്രവ്യം - 3,200 . 
ഹാന്റ്പമ്പ് റിപ്പയർ ചെയ്ത് തിരികെ ഇറക്കുന്ന 
പ്രവൃത്തി- 3,68,000 

9 , 200 

ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
2 ജി. എം./304 (8)/ 14 -- ജി . എം . റ്റി./ 62/2014 - 15 - മലപ്പുറം 

പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീ സർ, ജില്ലാ 
ജില്ലയിലെ കണ്ണമംഗലം, മങ്കട എന്നീ ഗ്രാമ 

ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
പഞ്ചായത്തുകളിലെ 46 കുഴൽ കിണറുകളിൽ 

വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
നിലവിലുള്ളഹാന്റ്പമ്പ് റിപ്പയർ ചെയ്ത്തിരികെ 

മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ഇറക്കുന്ന പ്രവൃത്തി- 3,68,000 

9 ,200 

ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 

ചെയ്യാവുന്നതല്ല. 9 -2 - 2015 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ ദർഘാസ് 
ദർഘാസ് ഫോറത്തിന്റെ വില - 800 + വാറ്റ്. 

ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 9- 2- 2015 - ന് 
- പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീസർ, ജില്ലാ 

ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 

വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന കരാറുകാരുടെയോ 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 

അവരുടെ ഏജന്റു മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 

പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 

കേരള സർക്കാരിന്റെ 150- ന്റെ മുദ്രപത്രത്തിൽ ഒരു 
ചെയ്യാവുന്നതല്ല . 7-2 -2015- ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ ദർഘാസ് പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 7 -2- 2015 - ന് 

നിര ത ദ വ്യ മാ യി ദർഘാ സിൽ പറയുന്ന അടങ്കൽ 
ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 

തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന കരാറുകാരുടെയോ 

മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
അവരുടെ ഏജന്റു മാ രുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 

ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
കേരള സർക്കാരിന്റെ 150 - ന്റെ മുദ്രപത്രത്തിൽ ഒരു ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസുകൾ റദുചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
നിരതദ്രവ്യമായി ദർഘാസിൽ പറയുന്ന അടങ്കൽതുകയുടെ 

ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
രണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, മലപ്പുറം 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം ഡിമാന്റ് 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
ഡാറ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് 
ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ്തുറക്കുന്നതാണ്. 

- നമ്പർ ജി . എം ./ 976( 4)/ 14 & ജി. എം ./ 976(3 ) / 14 . 2015 ജനുവരി 12. 

- ഭൂ ജ ല വ കുപ്പ്, മല പ്പുറം ജില്ലാ ആഫീസറുടെ 
ദർഘാസുകൾ റദുചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 

കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 

-- നട പ്പി ലാ ക്കു ന്ന തി നു വേണ്ടിമുദ്രവച്ച ദർ ഘാ സു കൾ 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 

- ക്ഷണിച്ചുകൊള്ളുന്നു . 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 

- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
( 3) 

തുകയും - ജി . എം . റ്റി . / 64/ 2014 - 15 - മലപ്പുറം ജില്ല യി ല 

നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, ആതവനാട് 
നമ്പർ ജി . എം ./ 868 / 2012. 

2015 ജനുവരി 9 . ഗ്രാമ പ ഞ്ചാ യ ത്തിലെ ആത വ നാട് കോഴി ഫാം എന്നീ 

സ്ഥലങ്ങളിൽ കൃത്രിമ ജല പരിപോഷണവുമായി ബന്ധപ്പെട്ട 
ഭൂ ജ ല വ കുപ്പ്, മല പ്പുറം ജില്ലാ ആഫീസറുടെ 

- പ്രവൃത്തികൾ നടപ്പിലാക്കൽ - 1,73, 000 . 
കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ 
നട പ്പി ലാ ക്കു ന്ന തി നു വേണ്ടിമുദ്രവച്ച ദർഘാ സു കൾ 

നിരതദ്രവ്യം - 4, 400 . 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില 500 + വാറ്റ്. 


290 


3rd FEB . 2015] 


GROUND WATER DEPARTMENT 


പൂ രി പ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീ സർ, ജില്ലാ 

നിര ത ദ വ്യ മാ യി ദർ ഘാ സിൽ പറയുന്ന അടങ്കൽ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 

- ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 

ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ചെയ്യാ വു ന്ന തില്ല . 12 - 2- 2015 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ 

ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ ദർഘാസുകൾ റദുചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
12- 2 - 2015 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജ രാ കുന്ന കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
ത്തിൽ തുറന്നു പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

ജില്ലാ ഓഫീസറുടെ 

( ഒപ്പ്) 
കേരള സർക്കാരിന്റെ 150- ന്റെ മുദ്രപത്രത്തിൽ ഒരു കാര്യാലയം, 

- ജില്ലാ ഓഫീസർ. 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


291 


